Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1366 





on 27-6-2020. Enquiry conducted through 
the Village Officer, Thevalakkara revealed that 
Premkumar Narayanan Nair died on 27-6-2020 and the 
persons mentioned in the schedule below are the legal 
heirs of the deceased. 


SCHEDULE 
SI. Name of the Relationship with Age 
No. legalheirs the deceased 
1 Jayasree, G. Wife 51 
ക Angitha Prem Daughter 26 
3 Anjitha Prem, J. 1 21 


(Parents of the deceased are not alive.) 


Objection if any against the issuance of the legal 
heirship certificate in the name of the above persons 
should be filed in person before the undersigned within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Belated applications and those 
sent by post will not be considered. 


Taluk Office, 
Karunagappally. 


(Sd.) 
Tahsildar. 





Kottarakkara Taluk 


പരസ്യം 


() 


നമ്പര്‍ എ4-1020/2021. 2021 ജനുവരി 15. 


കൊട്ടാരക്കര താലൂക്കില്‍ വെളിനല്ലൂര്‍ വില്ലേജില്‍ 
കരിങ്ങന്നൂര്‍ പി. ഒ., വിജയാലയം വീട്ടില്‍ വിജയന്‍, റ്റി. എന്‍. 
12-6-2016-ല്‍ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിലുള്ള 
ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കും വേണ്ടി 
BOUIN സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
ടിയില്‍ വിഷ്ണു, വി. എസ്‌. കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും 
അവകാശവിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്നവര്‍ മാ്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുലോചന ഭാര്യ 53 
2 വിഷ്ണു, വി. എസ്‌. മകന്‍ 27 


പരേതന്റെ മാതാവ്‌ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തി 
യിട്ടുള്ളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതിമുതല്‍ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


80 


(2) 


നമ്പര്‍ ag)4-18945/2020. 2020 ഡിസംബര്‍ 29. 


കൊട്ടാരക്കര താലുക്കിൽ പവിത്രേശ്വരം വില്ലേജില്‍ 
പവിത്രേശ്വരം പി. ഒ., ഹരീഷ്‌ ഭവനില്‍ ഹരീഷ്‌; ആര്‍. 
28-6-2020-ല്‍ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിലുള്ള 
ആക്സിഡന്റ്‌ ക്ലെയിം ലഭിക്കുന്നതിനും മറ്റ്‌ ഇതര ആവശ്യ 
ങ്ങള്‍ക്കുംവേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ ടി വില്ലേജില്‍ പൌര്‍ണ്ണമിയില്‍ 
ആതിര അശോക്‌ കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും 
അവകാശവിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്നവര്‍ മാര്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആതിര അശോക്‌ ഭാര്യ 31 
2 ആദൃശ്രീ മകള്‍ 2 
3 വസന്തകുമാരി മാതാവ്‌ 60 


ഇതില്‍ ക്രമനമ്പര്‍ 2 മൈനറും ക്രമനമ്പര്‍ ന്റെ സംരക്ഷണ 
യിലുമാണ്‌. പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ 
മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കൊട്ടാരക്കര. 


(പ്പ) 


തഹശീല്‍ദാര്‍. 





Kunnathoor Taluk 


പരസ്യം 


() 


നമ്പര്‍ ag)3-5407/2020. 2020 ഒക്ടോബര്‍ 16. 


കുന്നത്തൂര്‍ താലൂക്കില്‍ മൈനാഗപ്പള്ളി വില്ലേജില്‍ 
വടക്കന്‍ മൈനാഗപ്പള്ളി മുറിയില്‍ അരുണ്‍ നിവാസില്‍ 
സോമരാജന്‍, എന്‍. 20-7-2020-90 തീയതി മരണമടഞ്ഞതിനാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ 
അവ കാശസര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ മകന്‍ 
അരുണ്‍രാജ്‌, എസ്‌. അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ഈ 
അപേക്ഷയിന്മേല്‍ മൈനാഗപ്പള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
നടത്തിയ അന്വേഷണത്തിലും അവകാശവിചാരണയിലുൂും 
അയല്‍ സാക്ഷിമൊഴിയിലും മരണസര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും 
സോമരാജന്‍, എന്‍. 20-7-2020-00 തീയതി മരണമടഞ്ഞതായും 
പരേതന്റെ അവകാശികളായി ചുവടെ ചേർക്കുന്നവർ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അരുണ്‍രാജ്‌, എസ്‌. മകന്‍ 32 

2 അരുണ, എല്‍. മകള്‍ 30 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 





പരേതന്റെ മാതാപിതാക്കളും ഭാരൃയും ജീവിച്ചിരിപ്പില്ല. 
മരണമടഞ്ഞ സോമരാജന്‍, എന്‍.-ന്റെ നിയമാനുസൃത 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 1-൦ 2-0 കക്ഷികള്‍ ആണെന്ന്‌ 
വിവരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള സര്‍ക്കാര്‍ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്നത്തൂര്‍ തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. നിര്‍ദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ3-5873/2020. 2020 ഒക്ടോബര്‍ 16. 


കുന്നത്തൂര്‍ താലൂക്കില്‍ ശൂരനാട്‌ വടക്ക്‌ വില്ലേജില്‍ 
പാതിരിക്കല്‍ മുറിയില്‍ പ്ലാവില വടക്കതില്‍ വീട്ടില്‍ 
ശംഭു സതീശന്‍ 16-7-2020-90 തീയതി മരണമടഞ്ഞതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കുവാനുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ അവകാശസര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ 
ഭാര്യ ശരണു, എം. എസ്‌. അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. 
ഈ അപേക്ഷയിന്മേല്‍ ശൂരനാട്‌ വടക്ക്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിലൂം അവകാശ 
വിചാരണയിലൂം അയല്‍ സാക്ഷിമൊഴിയിലൂം മരണ 
സര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും ശംഭു സതീശന്‍ 16-7-2020-90 തീയതി 


മരണമടഞ്ഞതായും പരേതന്റെ അവകാശികളായി ചുവടെ 
ചേർക്കുന്നവർ മാര്രമാണുള്ളതെന്നും അറിയുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശരണ്യ, എം. എസ്‌. ഭാര്യ 30 

2 വത്സല സതീശന്‍ മാതാവ്‌ 65 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. 


മരണമടഞ്ഞ ശംഭു സതീശന്റെ നിയമാനുസൃത 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 1-൦ 2-0 കക്ഷികള്‍ ആണെന്ന്‌ 
വിവരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം കുന്നത്തൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. നിര്‍ദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കുന്നത്തൂര്‍. 


(പ്പ) 


തഹശീല്‍ദാര്‍. 





Pathanapuram Taluk 
പരസ്യം 
(1) 


നമ്പര്‍ എന്‍2-6213/2020. 2020 ഒക്ടോബര്‍ 31. 


പത്തനാപുരം താലൂക്കില്‍ പുന്നല വില്ലേജില്‍ 
നടുക്കുന്ന്‌ മരുതിമുട്‌ എന്ന സ്ഥലത്ത്‌ ചരുവിള വീട്ടില്‍ 
അബ്ദുള്‍ റഹ്മാന്‍ 17-10-2018-90 തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ്‌. പരേതന്റെ പേരിലുള്ള (Sool സേവിംഗ്സ്‌ തുക 
പരേതന്റെ ഭാരൃയായ ഷാഹിദ, കെ.-യ്ക്ക്‌ കൈപ്പറ്റുന്നതിനും 
ബാങ്ക്‌, അക്കൌണ്ടില്‍നിന്ന്‌ പണം പിന്‍വലിക്കുന്നതിനും വസ്തൂ 
ക്രയവിക്രയം ചെയ്യുന്നതിനുവേണ്ടിയും അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിക്കണമെന്നു കാണിച്ച്‌ പരേതന്റെ മകന്‍ 
ആഷിഖ്‌ റഹ്മാന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ പരേതന്റെ അവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


Gaz. No. 8/2021/DTP (CLR). 


81 


1367 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷാഹിദ, കെ. ഭാര്യ 60 
2 അനീഷ, എ. മകള്‍ 41 
3 ആഷിഖ്‌ റഹ്മാന്‍ മകന്‍ 40 
4 അന്‍സാര്‍, എ. ് 38 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ക്രമനമ്പര്‍ 1 മുതല്‍ 4 വരെ കക്ഷികള്‍ പരേതന്റെ അനന്തരാ 
വകാശികളാണെന്നുകാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ രേഖകള്‍സഹിതം നേരിട്ട്‌ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗം ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങള്‍ പരിഗണിക്കു 
ന്നതല്ല. 


(2) 


നമ്പര്‍ എന്‍2-7040/2020. 2020 ഡിസംബര്‍ 4. 


പത്തനാപുരം താലൂക്കില്‍ പത്തനാപുരം വില്ലേജില്‍ 
പാതിരിക്കല്‍ എന്ന സ്ഥലത്ത്‌ ഹാരിസ്‌ മന്‍സില്‍ വീട്ടില്‍ 
ജമാലുദീന്‍, കെ. 19-6-2016-90 തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ്‌. യൂണിയന്‍ ബാങ്കില്‍നിന്നും ലോണ്‍ എടുക്കുന്ന ആവശ്യ 
ത്തിലേക്കും മറ്റാവശൃങ്ങള്‍ക്കുംവേണ്ടി അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിക്കണമെന്നു കാണിച്ച്‌ പരേതന്റെ മകന്‍ ഹാരിസ്‌, ജെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ 
പരേതന്റെ അവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സന്‍ഹാല്‍ ബീവി ഭാര്യ 56 

2 ഹാരിസ്‌, ജെ. മകന്‍ 41 

3 സലീന സാബു മൂഹമ്മദ്‌ മകള്‍ 37 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ക്രമനമ്പര്‍ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ പരേതന്റെ അനന്തരാ 
വകാശികളാണെന്നുകാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ രേഖകള്‍സഹിതം നേരിട്ട്‌ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗം ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങള്‍ പരിഗണിക്കു 
ന്നതല്ല. 


താലൂക്കാഫീസ്‌, 
പത്തനാപുരം. 


പ്പു) 


തഹശീൽദാർ. 





Punalur Taluk 


പരസ്യം 


നമ്പര്‍ ജി2-ടട36/2020. 2020 ഒക്ടോബര്‍ 15. 


പുനലൂര്‍ താലൂക്കില്‍ ഇടമണ്‍ വില്ലേജില്‍ ചാലിയക്കുര 
എസ്റ്റേറ്റ്‌ ക്വാര്‍ട്ടേഴ്‌സില്‍ എച്ച്‌. ജോണ്‍ 14-9-2020-00 തീയതി 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ ഗ്രാറ്റുവിറ്റി ഉള്‍പ്പെടെ 
യുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ കൈമാറുന്നതിനും മറ്റ്‌ 
ഇതര ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ അനുവദി 
ക്കണമെന്നു കാണിച്ച്‌ പരേതന്റെ ഭാരയ ലൈസമ്മ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ പരേതന്റെ 


അവകാശിയാണെന്ന്‌ അറിയുന്നു. 


